| Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


ക 


. 


WENT OF W 


SNA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No . 


Vol . LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd March 2011 

2011 മാർച്ച് 22 
1st Chaithra 1933 
1933 ചൈതം 1 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Agriculture Department 


ലഘദർഘാസ് പരസ്യം 


നമ്പർ ജെ . 625 / 11. 


2010 ഫെബ്രുവരി 21. 


തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ2011 
ഏപ്രിൽ 3 മുതൽ മേയ് 24 വരെ തൃശ്ശൂരിൽ നടക്കുന്ന പൂരം പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു . പ്രദർശനത്തിൽ ഫാം 
ഇൻഫർമേഷൻ 

ബറോ പവിലിയൻ 

നിർമ്മിക്കുന്നതിനും 
കമനീയമായി മോടിപിടിപ്പിക്കുന്നതിനും 

- അനുബന്ധ 
ജോലികൾ ചെയ്യുന്നതിനും തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . വിശദവിവരങ്ങൾ 
ഫാം ഇൻഫർമേഷൻബ്യൂറോയുടെ കവടിയാറിലുള്ളഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
നിരതദ്രവ്യം 1,000 , 

- പ്രിൻസിപ്പൽ 

ഇൻഫർമേഷൻ 
ഓഫീസർ, ഫാം ഇൻഫർമേഷൻബ്യൂറോ, തിരുവനന്തപുരം- 3 എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ 400 + വാറ്റ്. 

പകർപ്പ് 200 + വാറ്റ്. 
- ദർഘാസ് ഫോറത്തിന്റെ 

വില്പന 

അവസാനിക്കുന്ന 
തീയതിയും സമയവും 28 - 3- 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 


അവസാന 


തീയതിയും 


ദർഘാസ് 

സ്വീകരിക്കുന്ന 
സമയവും - 28 - 3 - 2011 പകൽ 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28- 3- 2011 പകൽ 3.30 മണി. 
ഫാം ഇൻഫർമേഷൻബ്യൂറോ, 

( ഒപ്പ്) 

കവടിയാർ പി . ഒ ., 
തിരുവനന്തപുരം- 3. 

ഇൻഫർമേഷൻ ഓഫീസർ. 


പ്രിൻസിപ്പൽ 


ദർഘാസ് പരസ്യം 


നമ്പർ ടി. ബി (2) 1529 / 2011. 

2011 ഫെബ്രുവരി 19 . 
കേരള കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ തോട്ടങ്ങൾ, അംഗീകൃത നഴ്സറികൾ, കേരള കാർഷിക 
സർവ്വകലാശാലയുടെ കീഴിലുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, നേഴ്സറികൾ, റിസർച്ച് സ്റ്റേഷനുകൾ, കാർഷിക മേഖലയു 
മായി ബന്ധപ്പെട്ട മറ്റു അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് വിവിധ പദ്ധതികളിൽ 2011 - 12 വർഷത്തിൽ കാസറ 
ഗോഡജില്ലയിലെ വിവിധ കൃഷിഭവനുകളിലേക്കും ആവശ്യാനുസരണം വിവിധ നടീൽ വസ്തുക്കൾ, വിത്ത്, വളം, മറ്റ് 
കാർഷിക 
ഉപകരണങ്ങൾ - ആദിയായവ 

എത്തിച്ചുകൊടുക്കുന്നതിന് 
താഴെ പറയുന്ന - നിബന്ധനകൾക്ക് 

വിധേയമായി 
ലോറി വാടകയ്ക്ക് നല്കാൻ തയ്യാറുള്ള ലോറി ഉടമകളിൽ നിന്ന് മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊ 
ള്ളുന്നു . 


നിബന്ധനകൾ 


312 


- 1. ദർഘാസ് ഫോറത്തിന്റെ വില വില്പന നികുതി അടക്കം 520 ഈ ഓഫീസിൽ നേരിട്ട് അടച്ച് 
2011 മാർച്ച് മാസം 26 -ാം തീയതി വരെയുള്ള 

പ്രവൃത്തി 
ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2.30 മണി വരെ വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആവശ്യമുള്ളവർ ഫോറം ഒന്നിന് 
വില്പന നികുതി അടക്കം 

അധികമായി 

അടച്ച് 
വാങ്ങാവുന്നതാണ്. 

യാതൊരു കാരണവശാലും 

ദർഘാസ് 
ഫോറത്തിന്റെ വില മടക്കി നല്കുന്നതല്ല. 
- 2 . ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

3. പൂരിപ്പിച്ച ദർഘാസുകൾ 2011 മാർച്ച് മാസം 26 -ാം തീയതി ഉച്ചയ്ക്ക് 3 മണിവരെ സ്വീകരിക്കുന്നതും, ലഭിച്ച ദർഘാ 
സുകൾ അന്നേ ദിവസം സന്നിഹിതരായിരിക്കുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ഉച്ചയ്ക്ക് 3.30 മണിക്ക് തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ - നിരക്ക് രേഖപ്പെടുത്തിയ 

വിശ്വാസയോഗ്യമായ 
ടെ റുകൾ -- കൃഷി -- ഡയറക്ടറുടെ 

- അംഗീകാരത്തിന് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

4. സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
- 5. ദർഘാസിനൊപ്പം 6,250 -യുടെ നിരതദ്രവ്യം ഒരു അംഗീകൃത ദേശസാൽകൃതബാങ്കിന്റെ കാസറഗോഡ് ശാഖയിൽ 
മാറത്തക്കവിധം -- കാസറഗോഡ് - പ്രിൻസിപ്പൽ 

കൃഷി 
ഓഫീസറുടെ 

പേരിൽ എടുത്ത ഡിമാന്റ് 

ഡാഫ്റ്റായി 
സമർപ്പിക്കേ തും 

- 50 - ന്റെ മുദ്രപത്രത്തിൽ 

ഒരു 

പ്രാഥമിക 
ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ തുമാണ്. 

6. നിരതദ്രവ്യവും ഉടമ്പടിയും ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
- 7. ദർഘാസുകൾ ശരിയായി മനസ്സിലാകത്തക്ക രീതിയിൽ മേൽവിലാസത്തോടെ പൂരിപ്പിച്ചു നല്കേ താണ്. 
8. ദർഘാസ് - ഫോറത്തിന്റെ 

എല്ലാ 

പേജുകളിലും 
ഒപ്പിട്ടിരിക്കേ താണ്. 
- 9. ദർഘാസ് - സ്വീകരിക്കുന്ന 

ദിവസവും 

- തുറക്കുന്ന 
ദിവസവും അവധി ആകുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ സ്ഥലത്തും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ്. 

10 . ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ നിരസിക്കുന്നതിനോ നിർത്തിവയ്ക്കുന്നതിനോ ഉള്ള അധി 
കാരം കാസറഗോഡ് പ്രിൻസിപ്പൽ 

കൃഷി 

- ഓഫീസറിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 


ഓഫീസിൽ 

നേരിട്ട് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

സർക്കാർ 
ടെ റുകൾക്ക് ബാധകമായ - എല്ലാ 

നിബന്ധനകളും 
ഈ ടെ റിനും ബാധകമായിരിക്കും. 

11. വാടകയ്ക്ക് നൽകുന്ന ലോറിയുടെ ഭാരം വഹിക്കാവുന്ന ചുരുങ്ങിയ പരിധി 6 ടൺ ആയിരിക്കണം. നടീൽ വസ്ത 
ക്കൾ തെങ്ങിൻ തൈകൾ ആണെങ്കിൽ ചുരുങ്ങിയത് 1500 തൈകൾ കയറ്റിയിരിക്കണം. തൈകൾ കുത്തനെ നിർത്തി 
മാത്രമേ 
കയറ്റാവൂ . കുരുമുളക് വള്ളികൾ - നിറച്ച് 

പോളിത്തീൻ 
കവറുകൾ മറ്റ് തൈകൾ ആയ ജാതി, കമുക്, ഗാംബു എന്നിവ അടങ്ങിയ പോളിത്തീൻ കവറുകൾ ചുരുങ്ങിയത് 1700 
എണ്ണം വീതവും കശുമാവ് ഗ്രാറ്റുകൾ ഉൾക്കൊള്ളുന്ന പോളിത്തീൻ ബാഗുകൾ ചുരുങ്ങിയത് 1600 എണ്ണം വീതവും കയ 
റ്റിയിരിക്കണം. 
- 12 . ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതും, ഇറക്കുന്നതും അതാതു കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ നേരിട്ട് 
ചെയ്യുന്നതാണ്. ആയതിനാൽ കയറ്റിറക്ക് കൂലി ദർഘാസിൽ കാണിക്കേ തില്ല . സാധനങ്ങൾ എടുക്കുന്നതിനും കയറ്റി 
ഓടുന്നതിനും 

നിർദ്ദിഷ്ട സ്ഥലത്ത് - നിന്ന് 

റണ്ണിംഗ് 
കിലോമീറ്ററിനുള്ള വാടക ദർഘാസിൽ കാണിച്ചിരിക്കേ താണ്. സാധനങ്ങൾ എടുക്കുന്നതിനോ ഇറക്കുന്നതിനോ ഉള്ള 
ദൂരത്തിനല്ലാതെ മറ്റ് യാതൊരുവിധത്തിലും ഓടുന്നതിന് വാടക കണക്കാക്കുന്നതല്ല. ടോൾ ഫീ മറ്റ് ചെലവുകൾ എന്നിവ 
കരാറുകാരൻ സ്വയം വഹിക്കേ താണ്. കരാറുകാരൻ ഒരേ സമയത്ത്ചുരുങ്ങിയത് 5 ലോറി വീതമെങ്കിലും ലഭ്യമാക്കാൻ 
ബാദ്ധ്യസ്ഥനാണ്. ആവശ്യപ്പെടുന്ന ദിവസം ആവശ്യപ്പെട്ട അത്രയും ലോറികൾ കരാറുകാരൻ നല്കിയില്ലെങ്കിൽ അത് 
പ്രകാരം സർക്കാരിന് 

നഷ്ടം ഉ ാവുകയാണെങ്കിൽ 

അത് 
കരാറുകാരനിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. ദർഘാസുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം 50 വില 
യുള്ള മുദ്രപത്രത്തിൽ കരാറുകാരൻ 15,000 -നുള്ള സെക്യൂരിറ്റി ഒരു അംഗീകൃത ദേശസാൽകൃത ബാങ്കിന്റെ കാസറ 
ഗോഡ് ശാഖയിൽ മാറത്തക്കവിധം കാസറഗോഡ് പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി 
സമർപ്പിക്കേ താണ്. 
- 13. സാധനങ്ങൾ 

വിതരണം നടത്തുന്നതിന് 

ഉത്തരവ് 
കിട്ടിയാൽ ഉടൻ ആവശ്യാനുസരണം ലോറി ലഭ്യമാക്കി വിത്തുകൾ, വളം, നടീൽ വസ്തുകൾ, മറ്റ് കാർഷികോപകരണ 
ങ്ങൾ എന്നിവ കൃഷി വകുപ്പ്ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തി 
ലൂടെ 
ഉത്തരവാദിത്ത്വത്തോടെ എത്തിക്കേ താണ്. 


എല്ലാ 


യഥാസ്ഥാന 


- 14 . ആവശ്യാനുസരണം വാഹനങ്ങൾ ലഭ്യമാക്കാതെ നടീൽ വസ്തുക്കളുടെ നീക്കം തടസ്സപ്പെടാനിടയായാൽ അതു 
മൂലം സർക്കാരിനു കുന്ന 

കഷ്ടനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ - ഉത്തരവാദിയായിരിക്കുന്നതും 

അതിൻപ്രകാരമുള്ള 
നഷ്ടപരിഹാര തുക ടിയാനിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. 
- 15 . കരാറിന്റെ കാലാവധി കരാർ ഒപ്പിടുന്ന തീയതി മുതൽ 31- 3- 2012 വരെയായിരിക്കും. 
16 . തൈകളും 

- നടീൽ വസ്തുക്കളും 

കയറ്റി 
ങ്ങളിൽ എത്തിക്കുന്നതിനിടയിൽ അവയ്ക്ക് കേടുപാടുകളും കുറവും സംഭവിച്ചാൽ ആയതിന് കരാറുകാരൻ ഉത്തരവാദി 
യായിരിക്കുന്നതും ആയതിനുള്ള നഷ്ട പരിഹാരതുക ടിയാനിൽ നിന്ന് വസൂലാക്കുന്നതുമാണ്. 

17 . ഇൻകംടാക്സ് അതാത് സമയത്ത് നിലവിലുള്ള നിരക്ക് പ്രകാരം ബില്ലിൽ നിന്ന് കുറവ് ചെയ്യുന്നതാണ്. 
- 18. കാലാകാലങ്ങളിൽ 

- സർക്കാർ 

ഏർപ്പെടുത്തുന്ന 
സാമ്പത്തിക ക്രമീകരണങ്ങളും മറ്റും കാരണം ലോറി വാടക നല്കുവാൻ താമസം നേരിട്ടാൽ യാതൊരു കാരണവശാലും 
പലിശ നല്കുന്നതല്ല. 


- ( ഒപ്പ്) 
പ്രിൻസിപ്പൽ 


കാസറഗോഡ്. 


കൃഷിഓഫീസർ. 


